Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . oal. MMO 
KL / TV ( N )/ 12 / 2009 - 2011 


सत्यमेव जयते 


GOVERNM 


കരള 


900 


S nuo 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th August 2011 

2011 Grown 9 
18th Sravana 1933 
1933 Loovumo 18 


beijo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


SOCIAL FORESTRY DIVISION , 

ERNAKULAM 

TENDER NOTICE 
No. E4 -1051/2010. 

20th July 2011 


Sealed tenders are invited from eligible contractors 
having registration in suitable class with the P. W . D ., 
C . P. W . D ., K .S . E .B . or K . W . A for the following civil 
work . 

Name of work with P.A .C . — Extension work proposed 
on the existing Type VI Building (Inspection Bungalow ) 
at Edappally, Ernakulam District — * 35 ,74 ,000 . 

Earnest Money Deposit - ` 89, 350 . 
Cost of tender form — ^ 5 ,361 + VAT 

Last date and time of sale of tender forms , 
17 - 8 - 2011 , 11 a .m . 

Date and time of receipt of filled up forms with 
EMD — 17 -8 -2011 , 1 p .m . 

Date of tender - 17 -8 -2011. 

Period of contract — 6 months from the date of 
agreement. 


Mode of payment of EMD — By way of DD from 
nationalized / scheduled Bank drawn in favour of the 
Assistant Conservator of Forests, Social Forestry Division , 
Ernakulam payable at Ernakulam . Price of tender forms 
are not refundable . EMD may be pledged 
in the name of the Assistant Conservator of 
Forests, Social Forestry, Ernakulam and should be 
enclosed with the duly signed tender document. 

Tenders without proper EMD or required details will 
be rejected . 

The tender form will be available from the Office of 
the Assistant Conservator of Forests, Social Forestry 
Division , Ernakulam during office hours . All the rules 
and orders regarding tender in the PWD and KFD will be 
applicable to this tender also . 

The tender will be opened in the presence of the 
tenderers by the Assistant Conservator of Forests or his 
nominee at 3 p.m . on 17 -8 - 2011 . If the notified date 
for the tender happens to be a holiday or abandoned due 
to technical reasons, the same will be conducted on 23rd 
of August, 2011 at the same place and same time. 


n 


9th AUG. 2011] 


FOREST DEPARTMENT 


370 


- എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ 
താഴെപറയുന്ന ജോലിക്ക് മുദ്രവച്ച ദർഘാസുകൾ കേരള 

പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സു കൾ ജോലിയുടെ 
പേരെഴുതിയ മുദ്രവച്ച കവറുകളിലാണ് സമർപ്പിക്കേണ്ടത്. 


ജോലിയുടെ പേരും അടങ്കൽ തുകയും - എറണാകുളം 
ജില്ല യിലെ ഇടപ്പള്ളി ഫോറ സ് റ് കോം പ്ലക്സില 
നിലവിലുള്ള ടൈപ്പ് VI ബിൽഡിംഗിന്റെ (ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവ്) ഒന്നാം നിലയുടെ പണി - 35,74,000. 


PARAMBIKULAM WILDLIFE DIVISION 

RE - TENDER NOTICE 
- No . D -1504/ 2011. 

21st July 2011 . 
Competitive tenders in sealed cover are invited from 
the eligible registered contractors of the PWD, Kerala 
for the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with the 
name of the work superscribed . The tender forms will 
be issued from the office of the undersigned on working 
days from 20 - 8 - 2011 to 24 - 8 - 2011 ( upto 1p . m .). 
The tenders will be accepted upto 3 p .m . and the tender 
will be opened at 4 p . m . on 24 - 8 - 2011 at the office of 
the undersigned in the presence of tenderers who choose 
to be present. If the tender could not be held on 
24 - 8 - 2011 , it will be held on the next working day at the 
same place and time. 


നിരതദ്രവ്യം - 


89 ,350 . 


ടെണ്ടർ ഫോറത്തിന്റെ വില - 5,361 + വാറ്റ്. 


ജോലി തീർക്കേണ്ട കാലാവധി കരാർ തീയതി മുതൽ 
6 മാസം. 


SCHEDULE 


EMD 


Name of work with 

- PAC 


- No . 


നിര ത ദ വ്യ ത്തിനു വേണ്ടിയുള്ള ഡാഫ്റ്റു കൾ 
അ സി സ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ 
ഫോറസ് ടി ഡിവി ഷൻ, എറ ണാ കുളം എന്ന പേരിൽ 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിന്നും എടുത്തതും 
എറണാകുളത്ത് മാറിയെടുക്കാവുന്നതും ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 


- 8 ,250 


Maintenance of Ayurveda Dispensary 
and Quarters at Kuriarkutty in 
Orukomban Range - 3 ,30 ,000 
Construction of 23 Tribal Houses in 
Sungam Colony under Sungam Range 
- 28 , 75 , 000 


50 , 000 


- കേരള വനം വകുപ്പിലും കേരള പൊതുമരാമത്ത് 
വകു പ്പിലും നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. അപേക്ഷാഫോറം 
17 - 8 - 2011 - ന് രാവിലെ 11. 00 മണിവരെ എറണാകുളം 
സോഷ്യൽ ഫോറ സ്ടറി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും നിശ്ചിത വിലയും 
നികു തിയും ഒടു ക്കുന്ന മുറയ്ക്ക് ക്ക് ലഭി ക്കു ന്ന താ ണ്. 
പൂരിപ്പിച്ച് സാക്ഷ്യ പ്പെടുത്തിയ ദർഘാസുകൾ 17 - 8- 2011 - ന് 
1 മണിവരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ 17-8 -2011 - ന് 
3 മണിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറന്നു പരിശോധി 
ക്കുന്നതാണ്. ടെണ്ടർ ദിവസം ഏതെങ്കിലും കാരണവശാൽ 

പൊതു അവധിയാ വു ക യോ , ഏതെങ്കിലും സാങ്കേതിക 
കാരണങ്ങളാൽ ടെണ്ടർ നടക്കാതെ വരികയോ ചെയ്താൽ, 
23 ആഗസ്റ്റ് 2011 -ാം തീയതിയിൽ അതേ സമയത്തും അതേ 
സ്ഥലത്തും വച്ച് ടെണ്ടറുകൾ സ്വീകരിക്കുകയും തുറന്നു 
പരിശോധിക്കുകയും ചെയ്യുന്നതാണ്. വിശദ വിവരങ്ങൾ 
എറ ണാ കു ളത്തെ ഇട പ ള്ളി യിലുള്ള അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും ഓഫീസ് 
സമയത്ത്ലഭ്യമാകുന്നതാണ്. 


Cost of tender form — " 700 + VAT for Sl. No . 1 
and 1,500 + VAT for Sl. No. 2 . 

Maximum time of completion — 3 months. 

The tender forms and other particulars and details of 
the interpretative tools and materials required can be had 

from the office of the undersigned from 
| 20 - 8 - 2011 to 1 p. m . on 24- 8 - 2011 on application in 
writing and on payment of the value of documents 
(not refundable ) either in cash or by Demand Draft. 
The tenderers should execute a preliminary agreement on 
Kerala Stamp Paper worth - 100 along with the tenders. 
All other conditions are as usually followed in the PWD, 
Kerala. Tender documents issued are not transferable . 
The EMD should be endorsed in favour of the Wildlife 
Warden , Parambikulam and should clearly show the name 
of the work and name and address of the tenderers . 
Incomplete and defective tenders will be summarily 
rejected . 


Divisional Forest Office , 
Social Forestry Division , 
Ernakulam. 


( Sd .) 
Assistant Conservator of Forests. 

(For and on behalf 
- of the Governor of Kerala ). 


താഴെ പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച . മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച് 


9th AUG. 2011] 


FOREST DEPARTMENT 


371 


.. . . 


ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 20 - 8- 2011 മുതൽ 
24 - 8 - 2011 ഉച്ചയ് ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
24 - 8 - 2011, 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയ ത്തിൽ വച്ച് ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്നു പരി ശോ ധിക്കു ന്ന 
തുമായിരിക്കും. നിശ്ചിത ദിവസം എന്തെങ്കിലും കാരണ 
വ ശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ അടുത്ത പ്രവ്യത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


TENDER NOTICE 
No . D - 2561/2011. 

21st July 2011 . 
Competitive tenders in sealed cover are invited from 
the eligible registered contractors of the PWD , Kerala 
for the works scheduled below . The interesting tenderes 
should submit tenders in prescribed tender forms with the 
name of the work superscribed . The tender forms will 
be issued from the office of the undersigned on working 
days from 20- 8 - 2011 to 26 -8 - 2011 ( upto 1 p . m .). The 
tenders will be accepted upto 3 p .m . and the tender will 
be opened at 4 p . m . on 26 - 8 - 2011 at the office of the 
undersigned in the presence of tenderers who choose to 
be present. If the tender could not be held on 26 - 8 - 2011 , 
it will be held on the next working day at the same place 
and time. 


പട്ടിക 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


SCHEDULE 


| Sl. 


EMD 


Name of work with 

PAC 


No. 


1 ഒരു കൊമ്പൻ റെയിഞ്ചിൽ ആയുർ വേദ 

ഡിസ് പെൻസറിയുടെയും ക്വാർട്ടേഴ്സിന്റെയും 
അറ്റകുറ്റപ്പണികൾ - - 3, 30,000 

- 8 ,250 
2 സുങ്കം റെയിഞ്ചിനുകീഴിൽ സുങ്കം കോളനി 

യിൽ 23 ട്രൈബൽ വീടുകളുടെ നിർമ്മാണം - 
S 28,75,000 

50 , 000 


ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 
- 700 + വി . നി ., ക്രമനമ്പർ 2 - ന് - 1, 500 + വി . നി . 

ജോലി തീർക്കേണ്ട പരമാവധി സമയം 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 
20 - 8 - 2011 മുതൽ 24 - 8 - 2011 ഉച്ചയ്ക്ക് ഒരു മണി വരെ 
ദർ ഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ 
മണിയോർഡറായോ അടച്ച് ( മടക്കി കൊടുക്കുന്നതല്ല ) 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു 
കാരണ വശാലും ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം - 100 - ന്റെ കേരള 
മുദ്രപ്പത്രത്തിൽ ഒപ്പു വച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും ബാധകമാണ്. നിശ്ചിത 
നിരതദ്രവ്യം വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ 
പേരിൽ ജോലിയുടെ പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തിനു 
ള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അ പൂ ർണ്ണവും നിശ്ചിത 
സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


Construction of Ecoshop cum Cafeteria 
at Kerala Wildlife Tourism Information 
Centre , Pollachi - ` 10 , 00 ,000 

25 , 000 
Construction of Tribal Heritage Centre 
at Kerala Wildlife Tourism Information 
Centre, Pollachi - - 15, 00,000 37, 500 
Development of Parking area at Kerala 
Wildlife Tourism Information Centre , 
Pollachi _ - 4, 00 ,000 

10 ,000 
Cost of tender form - > 1 ,500 + VAT for Sl. Nos. 1, 
| 2 and 800 + VAT for Sl . No . 3 . 

Maximum time of completion — 3 months . 

The tender forms and other particulars and details 
of the interpretative tools and materials required can be 
had from the office of the undersigned from 
20 - 8 - 2011 to 1 p . m . on 26 - 8 - 2011 , on application in 
writing and on payment of the value of documents 
(not refundable ) either in cash or by Demand Draft. The 
tenderers should execute a preliminary agreement on 
Kerala Stamp Paper worth - 100 along with the tenders. 
All other conditions are as usually followed in the PWD , 
Kerala . Tender documents issued are not transferable . 
The EMD should be endorsed in favour of the Wildlife 
Warden , Parambikulam and should clearly show the name 
of the work and name and address of the tenderers . 
Incomplete and defective tenders will be summarily 
rejected . 


Office of the Wildlife Warden , 
Parambikulam Wildlife Sanctuary, ( Sd .) 
Thunacadavu P. O ., 

Wildlife Warden 
Anappady, 

( For and on behalf of the 
Palakkad . 

Governor of Kerala ). 


- താഴെ പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യ ത യുള്ള 
കരാറുകാരിൽനിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 


9th AUG. 2011] 


FOREST DEPARTMENT 


372 


ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 20 - 8 - 2011 മുതൽ 
26 - 8 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 26 - 8- 2011, 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 4 മണിക്ക് താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്നു 
പരി ശോ ധിക്കു ന്ന തുമായിരിക്കും. നിശ്ചിത ദിവസം 
ഏതെങ്കിലും കാര ണ വശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും 
വീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


ദർ ഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - നും 
2 - നും - 1,500 + വി . നി. ക്രമനമ്പർ 3 - ന് - 800 + വി . നി . 

ജോലി തീർക്കേണ്ട പരമാവധി സമയം - 3 മാസം. 
- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 20 -8 - 2011 
മുതൽ 26 - 8 - 2011 ഉച്ചയ്ക്ക് ഒരു മണി വരെ ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 
അടച്ച് (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ദർഘാസ് 
പമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം - 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പില 
ദർ ഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും ബാധകമാണ്. നിശ്ചിത 
നിരതദ്രവ്യം വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ 
പേരിൽ ജോലിയുടെ പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ 
മേൽ വിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത 
സമ യ ത്തി നു ള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ ദ ർ ഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


- പട്ടിക 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 


1 പൊള്ളാച്ചി വൈൽഡ് ലൈഫ് ടൂറിസം 

ഇൻഫർമേഷൻ സെന്ററിൽ ഇക്കോഷോപ്പ് കം 
കഫിത്തേരിയയുടെ നിർമ്മാണം - - 10 ,00, 000 25,000 
പൊള്ളാച്ചി വൈവൽ ഡ് ലൈഫ് ടൂറിസം 
ഇ ൻ ഫ ർ മേഷ ൻ സ ന്റ റിൽ ടബൽ 
ഹറിടേ ജ് സെന്ററിന്റെ നിർമ്മാണം 
- 15 ,00,000 

37 ,500 
3 പൊള്ളാച്ചി വൈവൽ ഡ് ലൈഫ് ടൂറിസം 

ഇൻഫർമേഷൻ സെന്ററിൽ പാർക്കിംഗ് ഏരിയാ 
യുടെ നിർമ്മാണം - - 4,00 , 000 

10 ,000 


Office of the Wildlife Warden , 
Parambikulam Wildlife Sanctuary, (Sd.) 
Thunacadavu P. O ., 

Wildlife Warden 
Anappady, 

( For and on behalf of the 
Palakkad. 

Governor of Kerala ). 


KANNUR DIVISION 
TENDER - CUM - AUCTION SALE NOTICE 


No . KN - 2795 / 2011 . 


18th July 2011. 


It is hereby notified for the information of the public that the tender- cum - auction sale of Teak firewood and misc . 
fire wood available at the following Dumping Depots in Kannavam Forest Range and Kottiyoor Forest Range of Kannur 
Division as mentioned in the Schedule below will be conducted on the dates noted against each by the Divisional Forest 
Officer, Kannur Division or any other Officer authorized by him for the purpose subject to the sale conditions published 
by the Chief Conservator of Forests , Thiruvananthapuram vide No. Pro . (5 )6835 /2009 dated 2 - 12 - 2009 which has been 
published in Gazette No . 50 dated 22 -12 - 2009 in Page No . 669 to 675 of Forest Sheet. If the date of auction happens 
to be a public holiday or if the sale is not conducted due to some other reason , the sale will be conducted on the next 
working day at the same place and time. Further details in this regard can be had from the Range Officer, Kannavam , 
Phone - 0490 - 2300971, Kottiyoor Range Office , Phone -0490 - 2302015 or from the office of the undersigned during 
working hours. 


EDULE 


Sl . 
No. 


Year & Name of 
Teak Plantation 


Approximate quantity 


Name of Dumping 

Depot 


Date and Time Next Auction 
of Auction 

date 


( 1 ) 


( 2 ) 


| ( 3 ) 


( 4 ) 


( 5) 


( 6 ) 


1 


Thettummel Dumping 
Depot, Kannavam 
Range 


2 - 9 - 2011 , 
10 a . m . 


1948 Teak 
Plantation 
Cheruvancherry 
1949 TP Kannoth 
Kannavam & 1949 
Teak Plantation 


I Class poles - 65 Nos . 
II Class poles - 172 Nos . 
III Class poles - 560 Nos . 
IV Class poles - 860 Nos . 
V Class poles - 150 Nos . 


( 1 ) 16 - 9 - 2011 , 

10 a . m . 
( 2 ) 23 - 9 - 2011 , 

10 a . m . 


9th AUG. 2011] 


FOREST DEPARTMENT 


373 


- ( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


| ( 6 ) 


Teak Firewood - 130 MT 


2 - 9 - 2011 , 
11 . 30 a . m . 


Cheruvancherry, 
1979 Teak & 
Softwood 
Plantation 


Changala Gate 
Dumping Depot 
Kannavam 
Range 


(1 ) 16- 9 - 2011, 

11 . 30 a . m . 
( 2 ) 23-9 - 2011, 

11 . 30 a . m . 


2 


Teak Firewood - 118 MT 


1949 Teak 
Plantation 
Nedumpoyil 
Kottiyoor 
Forest 


Kommeri Dumping 
Depot, Kottiyoor 
Range 


2- 9- 2011, (1 ) 16 -9 - 2011, 
2 . 30 p . m . 2 .30 p. m . 

( 2 ) 23 - 9 - 2011, 

2 . 30 p . m . 


Estimate Value 


- 75, 00, 000 . 


EMD - S 2 , 000 . 


Cost of tender form - 


200 + VAT. 


Date and time of sale of tender forms— Tender forms will be issued upto 9 a . m . Sealed tender will be accepted 
upto one hour before the auction to be conducted in concerned Range Office . 


കണ്ണൂർ ഡിവിഷനിലെ കണ്ണവം, കൊട്ടിയൂർ റെയിഞ്ചുകളിൽ ഫൈനൽ ഫെല്ലിംഗ് നടത്തിയ തേക്ക് തോട്ടങ്ങളിൽ നിന്നും 
ശേഖരിച്ചതും താഴെ പറയുന്ന പട്ടികയിൽ വിവരിച്ചതുമായ തേക്ക്, പലജാതി വിറകുകൾ എന്നിവ അതിനുനേരെ കൊടുത്ത 
ഡമ്പിംഗ് ഡിപ്പോയിൽ വെച്ച് പട്ടികയിൽ കാണിച്ച തീയതികളിൽ 22 -12-2009 -ാം തീയതിയിലെ കേരള ഗസറ്റിൽ നമ്പർ 50 പാർട്ട് 
III- ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പ്രൊട്ടക്ഷൻ) തീയതി 2- 12 -2009 - ലെ പാട്ടക്ഷൻ 5- 6835/ 2009 -ാം നമ്പർ പ്രകാരം 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതാത് സമയത്ത് നിലവിലുള്ള 
മറ്റ് നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. 


ലേലത്തിൽ/ദർഘാസിൽ പങ്കെടുക്കു ന്ന വർ അവരെ തിരിച്ചറിയു ന്ന തിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റ് ഇലക്ഷൻകമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻപാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പി ഹാജരാക്കേണ്ടതാണ്. ആദ്യ ദിവസം (2-9- 2011) ലേലം നടക്കാതെ വന്നാലോ മുഴു 
വനായി വിൽക്കാതെ വന്നാലോ ശേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ 16 -9- 2011, 23-9 -2011 എന്നീ തീയതികളിൽ കണ്ണവം റെയിഞ്ചിലെ 
തെറ്റുമ്മൽ ഡമ്പിംഗ് ഡിപ്പോയിൽ രാവിലെ 10 മണിക്കും ചങ്ങല ഗേയിറ്റ് ഡമ്പിംഗ് ഡിപ്പോയിൽ രാവിലെ 11.30- നും കൊട്ടിയൂർ 
റെയിഞ്ചിലെ കൊമ്മേരി ഡമ്പിംഗ് ഡിപ്പോയിൽ ഉച്ചയ്ക്ക് ശേഷം 2. 30 - നും ലേലം നടത്തി വിൽക്കുന്നതായിരിക്കും. 


ന 


ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കണ്ണൂരിൽ നിന്നും കണ്ണവം റെയിഞ്ചാഫീസ്, കൊട്ടിയൂർ റെയിഞ്ച് 
ആഫീസ് എന്നിവിടങ്ങളിൽ നിന്നും - 200 + വാറ്റ് നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേല ദിവസം രാവിലെ 9 മണിവരെ 
കണ്ണവം റെയിഞ്ചാഫീസിലും രാവിലെ 11 മണിവരെ കൊട്ടിയൂർ റെയിഞ്ചാഫീസിലും ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതും 
ആയത് ലേലം നിശ്ചയിച്ച സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ്വരെ മാത്രം സീൽ ചെയ്ത കവറുകളിൽ സ്വീകരിക്കുന്നതുമാണ്. 
ലേലദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു ദിവസമോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ഹാജരായ ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന്പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരി 
ക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി ലേല ഉൽപന്നങ്ങളുടെ 
അളവ്, ഗുണ നിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതും ലേലത്തിനു ശേഷം ഇതു സംബന്ധിച്ച് 
യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മേൽ 
പരാമർശിച്ച് റെയിഞ്ചാഫീസുകളിൽ നിന്നോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കണ്ണൂരിൽ നിന്നോ അറിയാവുന്നതാണ്. 
ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അനുസരിച്ച് പട്ടികയിലെ അളവുകളിൽ മാറ്റം വരാവുന്നതാണ്. മുഴുവനായോ ഭാഗികമായോ ലേലം 
നടക്കാതെ വരികയാണെങ്കിൽ അവശേഷിക്കുന്ന ഉൽപന്നങ്ങൾ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റ് തീയതികളിൽ അതേ 
സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും മറ്റ് കാരണങ്ങൾ 
കാണിക്കാതെ മാറ്റിവെക്കുന്നതിനും ലേലം നടത്തുന്നഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


9th AUG. 2011] 


FOREST DEPARTMENT 


374 


പട്ടിക 


കമ 
നമ്പർ 


നവർ 


തോട്ടത 


തോട്ടത്തിന്റെ തേക്ക് വിറക് 

പേര് തേക്ക് പോൾസ് 


- റെയിഞ്ചിന്റെയും 

- ഡമ്പിംഗ് 
ഡിപ്പോയുടേയും പേര് 


ലേലം/ ടെണ്ടർ നിശ്ചിത തീയതികളിൽ 
തീയതി ഏതെങ്കിലും സാഹചര്യത്തിൽ 

ലേലം നടക്കാതെ വന്നാലോ 
ലേലത്തിൽവെച്ച് വോട്ടുകൾ 
ഏതെങ്കിലും വിൽക്കാതെ 
വന്നാലോ പിന്നീട് 
നടത്തുന്ന തീയതി 


1979 തേക്ക് 
& സോഫ്റ്റ് 
വുഡ് 


- I Class poles - 65 Nos. 

II Class poles-172 Nos . 
III Class poles - 560 Nos. 
IV Class poles - 860 Nos . 
V Class poles - 150 Nos . 


കണ്ണവം റെയിഞ്ച് 2 - 9 - 2011 രാവിലെ 
തെറ്റുമ്മൽ 

- 10 മണി. 
ഡമ്പിംഗ് ഡിപ്പോ 


( 1) 16 - 9 - 2011 

രാവിലെ 10 മണി. 
( 2 ) 23 - 9 - 2011 

രാവിലെ 10 മണി. 


1948 തേക്ക് 
തോട്ടം, 
ചെറുവാഞ്ചേരി 
1949 തേക്ക് 
തോട്ടം, 
ചെറുവാഞ്ചേരി 
1949 തേക്ക് - തേക്ക് വിറക് 
തോട്ടം, 

130 MT 
കണ്ണോത്ത് 


കന 


കണ്ണവം റെയിഞ്ച് 2 -9- 2011 രാവിലെ 
ചങ്ങല ഗേറ്റ് 11.30 മണി. 
ഡമ്പിംഗ് 
ഡിപ്പോ 


( 1) 16 - 9 - 2011 
-- രാവിലെ 11.30 മണി. 
( 2 ) 23 - 9 - 2011 

രാവിലെ 11.30 മണി. 


2 - 9 - 2011 ഉച്ചയ്ക്ക് 
ശേഷം 2. 30 മണി. 


തേക്ക് വിറക് 


1949 തേക്ക് 
തോട്ടം 
നെടും 
പൊയിൽ 


കൊട്ടിയൂർ 
റെയിഞ്ച് 
കൊമ്മേരി 
ഡമ്പിങ്ങ് 
ഡിപ്പോ 


-- 1. 16 - 9-2011 ഉച്ചയ്ക്ക് 

ശേഷം 2. 30 മണി 
2. 23- 9-2011 ഉച്ചയ്ക്ക് 

ശേഷം 2. 30 മണി. 


118 MT 


Divisional Forest Office , 


(Sd.) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


Kannur. 


